Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 02 . mmo 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കേര 


og 


09 Tucos 
NMENT OF 


8 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 . 


12th November 2013 
2013 Molomo 12 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II 
beijo 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Karthika 1935 
1935 HODOLOo 21 


PART III 


Stores Purchase 


Forest Department 


E - TENDER NOTICE 


No. PCP- 44172 /2013. 


30th October 2013. 


All bid /tender documents are to be submitted online 
only and in the designated cover(s )/envelope (s ) 
on the www. etenders .kerala . gov. in website and tenders 
submitted manually /through post will not be 
entertained . Late tenders will not be accepted . 


Sl. 


EMD (1 % ) 


Tender No., Name of 
Items, Quantity (Approx.) 


No. 


Online tenders are invited from reputed firms for the 
supply of Binoculars and Multi- Purpose Solar Charger for 
use in various offices of the Kerala Forest Department 
(KFD ) by Additional Principal Chief Conservator of 
Forests (FMIS ). The equipment should conform to the 
technical standards and specifications detailed in the 
Annexure to this Notice. Tender documents and schedule 
is available in the website:www .etenders.kerala .gov.in . The 
Earnest Money Deposit and tender cost for the tender 
should be submitted through the Internet online banking 
of SBT or through NEFT for other banks. 


and PAC 


1 


2 ,000 


PCP -45190 /2013 — Binoculars — 

25 Nos. 2 lakh 
PCP -44172 /2013 — Multi- Purpose 

Solar Charger — 50 Nos. 15 lakh 


15 ,000 


Cost of tender form + VAT @ 5 % or the rate 
applicable at that time X 350 for Sl . No. 1 and ? 3,150 
for Sl. No. 2 , 


Period of Supply — Within thirty days from the date 
of supply order. 


Mode of Payment— Within two weeks from the date 
of delivery. 

Place to be delivered — Will be issued separately with 
the supply order. 


Date from which the tender will be available in the 
website - 1- 11 - 2013 . 

| Last date and time for receipt of tender - 28 -11- 2013, 
2 p. m . 

Opening date and time of tender — 30 - 11 -2013, 4 p. m . 

The number of equipment mentioned above is 
approximate. The KFD will be at liberty to increase or 
decrease the number to be procured or may decide not 
to procure at all . 


ക്ഷണിക്കുന്നു . ഈ പരസ്യത്തിനോടൊപ്പം ഉള്ളടക്കം 
- ചെയ്ത അന ക്സറിൽ പറയുന്ന നില വാ ര ത്തിലുള്ളതും 
നിശ്ചിത യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേ 
ണ്ടതാണ്. ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും 
www.etenders. kerala . gov.in എന്ന വെബ് സൈറ്റിൽ 
ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം സമർപ്പിക്കു ന്ന തി നുള്ള 
നിരതദ്രവ്യം, ദർഘാസ് പ്രമാണ വില എന്നിവ SBT യുടെ 
Internet Online Banking വഴിയോ, മറ്റ് ബാങ്കുകളിൽ NEFT 
വഴിയോ ഓൺലൈനിൽ ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. 

എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www.etenders.kerala.gov.in 
വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന കവറുകളിൽ ഓൺലൈനായി 
- മാത്രം സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാ സു കൾ 
www.etenders. kerala . gov.in വെബ് സൈറ്റിലൂടെ 
ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. നേരിട്ടോ, 
തപാലിലോ ഓഫീസിൽ സ്വീകരിക്കുന്നതല്ല. താമസിച്ചു 
സമർപ്പിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 

ദർഘാസ് നമ്പരും 
ഇനവും എണ്ണം 

നിരതദ്രവ്യം 
നമ്പർ 

(ഏകദേശം) 

അടങ്കൽ തുകയും 
| 1 PCP -45190/2013 - ബൈനോക്കുലർ - 
25 എണ്ണം- - 2 ലക്ഷം. 

2 ,000 
2 PCP - 44172 /2013 - മൾട്ടിപർപ്പസ് - 

- സോളാർ ചാർജർ 50 എണ്ണം ? 15 ലക്ഷം. 15,000 


കമ 


ദർഘാസ് ഫോറത്തിന്റെ വില + വാറ്റ് @ 5 % അല്ലെങ്കിൽ 
സമയത്തെ നിരക്ക് ക്രമനമ്പർ 1- ന് ? 350, കമനമ്പർ 2 - ന് 
? 3,150. 


Online tenders/bids are to be accompanied with a 
preliminary agreement executed in Kerala Stamp paper 
worth * 100 . Tenders/bids received online without the 
scanned copies of relevant documents , preliminary 
agreement, will not be considered and shall be summarily 
rejected . Any further clarifications on this tender can be 
obtained from NIC / the e-tender help desk number available 
in the www.etenders. kerala. gov. in website and from the 
office of the Additional Principal, Chief Conservator of 
Forests (FMIS ) during the office hours. The details 
regarding e- payment ( Bidder s Bank Account No. where 
he /she is having core banking facility and email ID ) 
should be submitted along with the tender. Tenders 
without these details will not be accepted . Technical bid 
and financial bid shall be submitted in their respective 
designated online covers. 

The Forest Department will not be responsible for 
any inconveniences or loss to the Bidder while 
uploading/downloading the bid . 


വിതരണം ചെയ്യേണ്ടുന്ന സമയം - വിതരണത്തിനുള്ള 
ഉത്തരവ് കിട്ടി മുപ്പതു ദിവസത്തിനകം. 

പണം നൽകുന്ന രീതി വിതരണം ചെയ്ത തീയതി 
മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ. 


വിതരണം ചെയ്യേണ്ടുന്ന സ്ഥലം വിതരണത്തിനുള്ളഉത്ത 
രവിനോടൊപ്പം നൽകുന്നതായിരിക്കും. 


ദർഘാസ് പ്രമാണം വെബ് സൈറ്റിൽ ലഭ്യമാക്കുന്ന 
- തീയതി - 1-11- 2013 മുതൽ. 

ദർഘാസ് വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്ന അവ സാന 
തീയതിയും സമയവും 28 - 11 -2013, 2 മണ 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 30-11- 2013, 


- 4 മണി. 


The unit price of equipment and the rate for annual 
Maintenance contract beyond the warrenty period are to 
be quoted separately. 


കേരള വനം വകുപ്പിലെ വിവിധ ഓഫീസു ക ളിലെ 
ഉപയോഗ ത്തി നായി വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 

ബൈനോക്കുലർ, മൾട്ടിപർപ്പസ് സോളാർ ചാർജർ എന്നിവ 
വാങ്ങുന്നതിനായി അഡിഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ (എഫ്. എം. ഐ .എസ്.) ഓൺലൈൻ ദർഘാസ് 


മുകളിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം 
ഏകദേശം മാത്രമാണ്. ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനും 
കുറക്കാനും അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുമുള്ള തീരുമാന 
മെടുക്കുന്നതിന് വനം വകുപ്പിന് അവകാശമുണ്ട്. 

ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം ? 100 - ന്റെ കേരള സ്റ്റാമ്പ് 
പേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി എഗ്രിമെന്റ്, സ്കാൻ 
ചെയ്ത കോപ്പി ഓൺലൈനായി സമർപ്പിക്കാത്തതും അവ 
യുടെ ഒറിജിനൽ തുറക്കുന്നതിനുമുമ്പ് സമർപ്പിക്കാത്തുമായ 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ഈ ടെണ്ടറുമായി 


Equipment that can be 
recharged 


ബന്ധ പ്പെട്ട മറ്റു വി വ ര ങ്ങൾ NIC - യിൽ നിന്നോ 
www . etenders.kerala . gov.in bombongo wowmloloom 
etenders help desk - 08 miem• my 65001m18 mlemɔ 
ഓഫീസ് സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേയ്മെന്റിന് 
ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന 
കോർ ബാങ്കിംഗ് സൗക ര്യ മു ള്ള ബാങ്ക് അക്കൗ ണ്ടിന്റെ 
വിശദവിവരങ്ങളും ഇ - മെയിൽ അഡ്രസ്സും) ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേ ണ്ട താ ണ് . ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും 
ഫിനാൻഷ്യൽ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത് 
കവറു ക ളിൽ മാത്രം സമർപ്പിക്കേ ണ്ട താ ണ് . കരാറു കാർ 
വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന 
അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി 
ആയിരിക്കുന്നതല്ല. 
-- ഓരോ ഉപകരണത്തിന്റെ വിലയും, വാറണ്ടി സമയത്തിന് 
ശേഷമുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് തുകയും 
പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 


Walkie Talkie , Main set, 
Mobile Phone, Camera 
Battery, Portable Light, 
PDA , Camera Trap 
Battery , Laptop , Torch , 
Search light, etc . 
12v , 30Wp with IEC Test 
Certificate 
2 Nos. (3 Pins) (250V, 5A ) 


Solar Module 


Output AC socket 


Inverter 


Input 12 V DC 
Output 230 V AC pure 

wave 150w 
solar charge 


sine 
output with 
controller 


Battery 


12V , 14 AH SMF Battery 


DETAILS OF ITEMS 


Warranty 


3 Years 


rs 


ANNEXURE — A 
Technical Specifications of Multi -purpose Solar Charger 


ANNEXURE – B 


20 -30 minutes Maximum 


Technical Specifications of Binoculars 


Minimum charging time for 
equipment such as Walkie 
Talkie, PDA, Mobile Phone , 
Camera battery etc . 


10 x 42 MM 


11.5 /3 .5 


Rust free cabinet 


Yes 


1. Magnification X Obj Lens 
2. Close Focus (Ft/m ) 
3. Lens Coating 
4. Field of view ft @ 1000 


Attached home light system 


LED Bulb 3 Watts with 70 
Lumin /Watt LED 


Fully Multi-coated 
345/ 115 


yds/m @ 1000m 


Ways to charge the system 


Solar, Mains, Car battery 
with connecting clamps 
and cables . 


Yes 


Twist-Up 


Yes 


15 


Yes 


Centre 


4 .2 


Yes 


5. Adapt to Tripod 
6 . Eye Cups 
7. Eye-Relief 
8. Focus System 
9. Exit Pupil (mm ) 

Prism Glass 
11. Water/Fog proof 
12 . Prism System 
13 . Weight (oz/g) 
14 . Size Class 
15. Warrenty 


Bak - 4 


Yes 


Yes 


Double battery backup 
Charging from Solar as well 

as mains (Off grid ) 
Charge devices directly from 
Solar, without battery conne 
cted to system (on grid ) 
Separate circuit for Off grid 

as well as on grid system 
Floating Charge controller 
with trickle charging 
Off grid battery connection 
14 AH 
Home light system using 
LED bulb attached to the 
System 


Porro 


27 .8 /788 


Yes 


Standard 


3 years 


Yes (Separate rates should 
be quoted ) 
Yes, which can illuminate 
for 30 Hrs in High mode 
and for 60 Hrs in Low 
mode with LED bulb 


(Sd.) 
Additional Principal 
Chief Conservator of Forests (FMIS ) 

( For and on behalf of the 
Thiruvananthapuram . Governor of Kerala ). 


shall have general arrangement as per IRS 
S p e c i f i c a t i 0 n 
and as per the specification given in the tender 
document— 1 No. 

EMD * 25 ,000 . 


CORRIGENDUM 
[ Tender Notification No. PCP1-38967/2013 , 

dated 3 -10 -2013 ] 
No . PCP - 38967/2013 . 

29th October 2013. 
Ref : — Tender No. PCP1- 38967 / 2013 published in 

Kerala Gazette No. 41 , dated 15 - 10 - 2013 in 

Volume II . 
All the prospective tenderers are informed that the 
quantity for the supply of camera traps has been changed 
from 50 Nos . to 100 Nos. and modified notification for the 
supply of Camera Traps is as follows: 

Tender Number and Item with PAC — PCP -38967/ 
2013 — Camera Trap 22 Lakh . 

Quantity (Approx .) 100 Nos. 
EMD (1 % ) * 22,000 . 

Cost of tender form + VAT @ 5 % or the rate appli 
cable at that time 3 ,465 . 

The following critical dates are also changed : 

Last date and time for receipt of tender _ 4 - 11 -2013 , 
2 p . m . changed to 21 -11- 2013, 2 p. m . 

Opening date and time of tender — 6 - 11 - 2013 , 4 p . m . 
changed to 23 - 11 - 2013, 4 p . m . 

All other terms and conditions of the tender will 
remain unchanged . 


TERMS AND CONDITIONS 
1. The tenders will be in two packet system with 

packet ‘ A ’ containing technical bid and pre 
qualification documents and packet ‘ B 
containing price / financial bids. Both bids shall be 
in separate envelops specifically superscribed as 
“technical bids and price bids . Both envelops 
should be kept in a third envelop which is 
sealed . 


2 . Price bids will be opened only after confirmation 

of technical bid . 
3. The tenderer must have established service 

facilities and manufacturing units with testing 

facilities/infrastructure in the unit. 
4. The tenderer must have at least five years of 

experience of manufacturing / fabrication and 
supply of FRP boat and engine and should have 
manufactured and supplied more than three FRP 
boats and engines to various Government 

Departments (State and Central)/PSUS. 
5 . Tender document along with technical 

specification will be available on application from 
intending bidders from the Office of the Wildlife 
Warden , Shendurney on payment of 2 ,000 + VAT 
on working days by cash which is non -refundable 
up to 1 p.m . on 15 - 11-2013 . Those who wish to 
get the documents by post should request 
together with DD for $ 2 ,500 in favour of the 
Wildlife Warden , Shendurney Wildlife Division , 
Thenmala Dam P.O ., payable in SBT, Thenmala 
well in advance. 


Third Floor, Vanalakshmi, 
Forest Headquarters , 
Vazhuthacaud , 
Thiruvananthapuram -695 014 
Tele /Fax 0471-2337548 
Mob : 9447979012 
e -mail : apccf-fmis .for @ kerala. gov . in . 


(Sd.) 
Additional Principal 
Chief Conservator of 

Forests ( FMIS ). 


TENDER NOTICE 
No. SD - IV - 1871/ 2013 . 

10th October 2013 . 
The Wildlife Warden , Shendurney invites sealed 
tender on behalf of Governor of Kerala for the purchase 
of FRP Boat along with engine and relevant accessories 
for use in Thenmala Dam Reservoir in Shendurney Wildlife 
Sanctuary as per description given below . 

Name of Work with Quantity - Fabrication , testing, 
commissioning and supply of 6 seater Speed Boat shall be 
laminated from fiber glass reinforced plastic and 40HP 4 
Stroke outboard Petrol Engine and accessories with remote 
control steering in accordance with standard practice and 


6 . The sealed tender addressed to the Shendumey 

Wildlife Warden , Wildlife Division , Shendumey, 
Thenmala Dam (PO ), Thenmala should reach on 
or before 15 - 11 - 2013 upto 3 p .m . by hand , by 
courier or by RPAD . The cover should be 
superscribed as “ Tender for purchase of FRP 

boat and Engine with relevant accessories . 
7 . The documents attached along with tender shall 

be duly attested . 
8. The technical bid shall be opened on the same 

day at 3 . 30 p .m . in the presence of the bidders 

who are present. 
9. General conditions of tender for fabrication and 

supply prevailing in the department will be 
applicable in this case also . 


10 . A pre bid meeting will be held on 7 - 11 -2013 at 

11 a . m . in the Office of Wildlife Warden 

Shendurney for the participants of tender. 
11 . If the due date happens to be a holiday, the next 

working day will be the due date . 
കേരള ഗവർണ്ണർക്കുവേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ, 
ശെന്തുരുണി വന്യ ജീവി സങ്കേ ത ത്തിലെ വന സം രക്ഷണ 
പ്രവർത്തനങ്ങൾക്കായി തെന്മല ഡാം റിസർവോയറിൽ ഉപയോ 
ഗിക്കുന്നതിനായി താഴെ പറയുന്ന വിശദാംശങ്ങളോടുകൂടിയ 
ഒരു ആറ് സീറ്റർ സ്പീഡ് ബോട്ടും അനുബന്ധ എഞ്ചിനും 
സപ്ലെ ചെയ്യുന്നതിനായി മുദ്രവച്ച കവറിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 

വിശദാംശവും എണ്ണവും - 6 പേർക്ക് യാത്ര ചെയ്യാനുള്ള 
സൗകര്യങ്ങളോടുകൂടിയ സ്പീഡ് ബോട്ടും റിമോട്ട് കൺട്രോൾ 
സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റിയറിംഗോടുകൂടിയ 40HP 
4 സ് ടോക്ക് ഔട്ട് ബോർഡ് പെട്രോൾ എഞ്ചിനും 
അ നു ബന്ധ സാമഗികളും നിർമ്മിച്ച് ടെസ്റ്റ് ചെയ് ത് 
കമ്മീഷൻ ചെയ്തിരിക്ക ണം . ഐ . ആർ.എസ്. നിബന്ധ ന 
ക ളോ ടു കൂ ടിയ കമീ ക ര ണ ങ്ങ ളു ള്ളതും ഫൈബർ റീ 
ഇൻ ഫോർ സ് ഡ് പ്ലാസ്റ്റിക്കിൽ തീർത്ത തു മാ യി രി ക്ക ണം 

ബോട്ട്. ദർഘാസ് രേഖകളിൽ കാണിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും 
ഉണ്ടായിരിക്കണം- 1. 

നിരതദ്രവ്യം ? 25,000 . 


തപാലിൽ ആവശ്യമുള്ളവർ ശെന്തുരുണി വൈൽഡ് ലൈഫ് 
വാർ ഡ ന്റെ 

പേരിൽ - 

തെന്മല 
എസ്. ബി. ടി.യിൽ മാറാവുന്ന 3 2,500 - ന്റെ ഡിമാന്റ് 
ഡാറ്റുംഅപേക്ഷയും നൽകേണ്ടതാണ്. 
മുദ്രവച്ച ദർഘാസുകൾ വൈൽഡ് ലൈഫ് വാർഡൻ, 
ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ, തെന്മല 
ഡാം പി . ഒ . എന്ന വിലാ സ ത്തിൽ 15 - 11 - 2013 
ഉച്ചയ്ക്കുശേഷം 3 മണിവരെ നേരിട്ടോ കൊറിയർ 
വഴിയോ, രജിസ്റ്റേർഡ് തപാൽ വഴിയോ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസ് കവറിനുപുറത്ത് " FRP ബോട്ട് 
ആന്റ് എഞ്ചിൻ വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് 

രേഖപ്പെടുത്തിയിരിക്കണം. 
7. ദർഘാസിനോടൊപ്പം ചേർത്തിട്ടുള്ള രേഖകൾ സാക്ഷ്യ 

പ്പെടുത്തിയിട്ടുള്ളവയായിരിക്കണം. 
8. സാങ്കേതിക ദർഘാസ് 15 - 11- 2013 ഉച്ചയ്ക്കുശേഷം 
3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യ 

ത്തിൽ തുറക്കുന്നതാണ്. 
9. വനം വകുപ്പിൽ ഫാബ്രിക്കേഷനും സപ്ലെയ്ക്കും 

നില വിലുള്ള ദർഘാസ് കണ്ടീ ഷ നു കൾ ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 
10. ദർഘാസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കായി 
ഒരു പീ ബിഡ് മീറ്റിംഗ് 7 - 11 - 2013 11 മണിക്ക് 

ശ ന്തു രുണി വൈൽഡ് ലൈഫ് വാർ ഡീ 
ഓഫീസിൽ ചേരുന്നതാണ്. 
11. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത തീയതിയിൽ 

ടെണ്ടർ നടക്കാതെ വന്നാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ടി ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


Office of the Wildlife Warden , 

Wildlife Division , 
Shendurney. 


( Sd.) 
Wildlife Warden. 


നിബന്ധനകൾ 
1. ഇരട്ട ക്ക വർ സിസ്റ്റ ത്തി ലാ യി രിക്കണം ദർഘാസ് 
" A കവറിൽ സാങ്കേതിക ദർഘാസും, പ്രീ ക്വാളിഫി 

ക്കേ ഷൻ രേഖകളും " B കവറിൽ സാമ്പത്തിക 
ദർഘാസും സമർപ്പിക്ക ണം . മേൽപ്പറ ഞ്ഞിട്ടുള്ള 
പ്രത്യേകം ദർഘാസുകൾ സാങ്കേതിക ദർഘാസ്, 
സാമ്പത്തിക ദർഘാസ്എന്ന് പ്രത്യേകം രേഖപ്പെടു 
ത്തിയിട്ടുള്ള കവറുകളിൽ ഇട്ട് രണ്ടു കവറുകളും 
മൂന്നാമ തൊരു സീൽ ചെയ്ത ക വ റിൽ ഇട്ട് 

സമർപ്പിക്കണം. 
2. സാങ്കേതിക ദർഘാസ് പരിശോധിച്ച് ഉറപ്പിച്ചശേഷമേ 

സാമ്പത്തിക ദർഘാസ് തുറക്കുകയുള്ളൂ. 
3. ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് പരിശോധനാ 
സൗക ര്യ ങ്ങ ളോടു കൂ ടിയ നിർമ്മാണ യൂണിറ്റും 
സർവ്വീസ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. 
4 . ദർഘാസിൽ പങ്കെടുക്കു ന്ന വർക്ക് എഫ്. ആർ. പി . 

ബോട്ടും എഞ്ചിനും നിർമ്മിച്ച് സപ്ലെ ചെയ്യുന്ന 
രംഗത്ത് കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി 
പരിചയം ഉണ്ടാ യി രിക്ക ണം . സംസ്ഥാ ന - കേന്ദ 
സർക്കാ രു കൾക്കോ പൊതു മേ ഖലാ സ്ഥാപ ന 
ങ്ങൾക്കോ മൂന്നിൽ കുറയാതെ എഫ്. ആർ. പി . 
ബോട്ടുകളും എഞ്ചിനുകളും സപ്ലെ ചെയ്തിട്ടുണ്ടാ 
കേണ്ടതുമാണ്. 
5. ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 

2,000 -ം വില്പന നികുതിയും പണമായി അടച്ച് 
അപേക്ഷിച്ചാൽ പ്രവൃത്തി ദിവസങ്ങളിൽ ശെന്തുരുണി 
വൈൽഡ് ലൈഫ് വാർഡന്റെ ആഫീസിൽ നിന്നും 
15 - 11 - 2013 ഉച്ചയ് ക്ക് 1 മണിവരെ ദർഘാസ് 
ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിനായി അടയ്ക്കുന്ന 
പണം തിരിച്ച് നൽകുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 


ദർഘാസ് പരസ്യം 
നമ്പർഎസ്. എഫ്2 -1823 /2013 . 

2013 ഒക്ടോബർ 23. 
കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ 2013- 14 
സാമ്പത്തിക വർഷത്തിൽ തൈകൾ ഉത്പാദിപ്പിക്കുന്നതിനായി 
12 x 18 സെ . മീ . 180 ഗേജ് സൈസിലുള്ള വെളുത്ത 
പോളിത്തീൻ കവറുകൾക്കായി അംഗീകൃത ഉത്പാദകരിൽ 
നിന്നും വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച കവറിൽ ദർഘാസുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ടി ദർഘാസ് കവറിന്റെ മുകളിൽ 
" പോളിത്തീൻ കവർ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് 
എന്ന് എഴുതി അ സി സ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ , 

സോഷ്യൽ ഫോറസ് ടി ഡി വി ഷൻ, ആ ര ണ്യ ഭവൻ, 
എസ്. എച്ച്. മൗണ്ട് പി . ഒ ., കോട്ടയം - 686 006 എന്ന മേൽ 
വിലാസത്തിൽ നിശ്ചിത തീയതിയും സമയത്തിനും സമർപ്പി 
ക്കേണ്ടതാണ്. 


പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ 
അളവ് - 12 സെ . മീ . x 18 സെ . മീ . 180 ഗേജ് സൈസ്. 
ആവശ്യമുള്ള അളവ് - 2000 കി . ഗ്രാം . 
അടങ്കൽ തുക { 2,50, 000 . 


നിരതദ്രവ്യം ? 6, 250. 

11. സ്റ്റോർ പർച്ചേസ് സംബ ന്ധിച്ച് കേരള സർക്കാർ 
ദർഘാസ് ഫോറത്തിന്റെ വില ? 500 + VAT. 

പുറ പ്പെ ടു വിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലി ക്കു വാൻ 

ദർഘാസുകാരൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
ദർഘാസ് ഫോറങ്ങൾ 26 - 11 - 2013 പകൽ 1 മണിവരെ 
കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

12 .-- കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേസ് 
കൺസർവേറ്ററുടെആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

മാന്വലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 

ബാധകമാണ്. 
പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം പകൽ 
3 മണിവരെ സ്വീകരിക്കു ന്നതും 3 . 30 മണിക്ക് സ്ഥലത്ത് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ കോട്ടയം 
ഹാജരുള്ള ദർഘാ സു കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് സോഷ്യൽ ഫോറസ്ട്രി ആഫീസിലെ 0481- 2310412 എന്ന 
പരിശോധിക്കുന്നതുമാണ്. 

നമ്പരിൽ ലഭിക്കുന്നതാണ്. 
- പസ്തു ത ദിവസം പൊതു ഒഴിവു ദിവ സ മാ യി 
പ്രഖ്യാപിക്കുന്ന പക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

( ഒപ്പ്) 
തീയതിക്കും സമയത്തും സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ 

കൺസർവേറ്ററുടെ കാര്യാലയം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
യഥാക്രമം ലഭ്യമാക്കു ന്നതും സ്വീക രിക്കു ന്നതും തുറന്ന് 

സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കൺസർവേറ്റർ 
പരിശോധിക്കുന്നതുമാണ്. 

കോട്ടയം. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 
വ്യവസ്ഥകൾ 
- 1. പോളിത്തീൻ കവറുകൾ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി 

ടെണ്ടർ പരസ്യം 
യൂണിറ്റ് റെയി ഞാ ഫീ സറെ ഏൽപ്പിച്ച് രസീത് 

നമ്പർ എ -1738 / 2013 . 

2013 ഒക്ടോബർ 9. 
വാങ്ങേണ്ടതാണ്. 

-- മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുള്ള 
2. കരാറിൽ ഏർപ്പെടുത്തിയ തീയതിമുതൽ ആവശ്യാനുസരണം 

മലപ്പുറം/ നിലമ്പൂർ റെയിഞ്ചുകളിൽ 2013 - 14- ലെ നഴ്സറി 
കവർ സപ്ലെചെയ്യേണ്ടതും 31 - 12 - 2013 - നകം സപ്പെ 

നിർ മ്മാ ണ ത്തിന് ആവ ശ്യ മാ യ സാ ധ ന ങ്ങൾ ചുവടെ 
പൂർത്തീകരിക്കേണ്ടതുമാണ്. 

ചേർത്തിട്ടുള്ള പട്ടിക I, പട്ടിക II, പട്ടിക III , പട്ടിക IV , 
3. മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ എന്നിവ പ്രകാരം യഥാക്രമം വിശദമാക്കിയിട്ടുള്ള അളവിൽ 
സയെപൂർത്തിയാക്കാൻ സാധിക്കാത്ത പക്ഷം ടി ദർഘാസ് പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 
റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ നഷ്ടോത്തര 

നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ, ആറ്റുമണൽ, ചാണകം, 
വാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ കവറുകൾ വാങ്ങുന്ന 

എന്നിവ സപ്ലേ ചെയ്യു ന്ന തി ന് പട്ടിക I , പട്ടിക II , 
തിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 

പട്ടിക III , പട്ടിക IV എന്നിവയ്ക്ക്ക്കായി വെവ്വേ റെ യുള്ള 
4. നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ കോട്ടയം ദർ ഘാ സു കൾ അംഗീ ക്യത ഉൽപ്പാ ദ ക രിൽ നിന്നും/ 

സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാ വുന്ന ഡിമാന്റ് വിതരണക്കാരിൽനിന്നുംമുദ്രവച്ച കവറിൽക്ഷണിച്ചുകൊള്ളുന്നു . 
ഡാറ്റായിതാഴെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥന്റെ പേരിൽ പസ്ത കവറിന്റെ പുറത്ത് പോളി ത്തീൻ കവറു കൾ 
പ്ലഡ്ജ്ചെയ്ത്ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. സപ്ലേ ചെയ്യു ന്ന തിനുള്ള ദർഘാസ്/ വൃക്ഷത്തെകൾ 
5. എസ്.എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം നൽകേണ്ടതില്ല . 

ഉൽപ്പാദിപ്പിക്കു ന്ന തിന് നല്ല ഗുണ മേന്മയുള്ള വിത്തുകൾ 
ജില്ലാ വ്യവസായ കേന്ദ്രംമാനേജരുടെ ഇതുസംബന്ധിച്ചുള്ള 

സപ്ലേ ചെയ്യുന്നതിനുള്ള ദർഘാസ്, ആറ്റുമണൽ സപ്ല 
യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 

ചെയ്യുന്നതിനുള്ള ദർഘാസ്, ചാണകം സപ്ലെ ചെയ്യുന്നതി 

നുള്ള ദർഘാ സ് എന്ന് എഴുതി അ സി സ്റ്റാന്റ് ഫോറസ്റ്റ് 
6. ഏകദേശം ക്വാണ്ടിറ്റി മാത്രമാണ്കണക്കാക്കിയിട്ടുള്ളത്. 

കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മലപ്പുറം 
7. പോളിത്തീൻ കവറുകൾക്ക് കിലോഗ്രാം അടിസ്ഥാനത്തിലുള്ള എന്ന മേൽ വി ലാ സ ത്തിൽ നിശ്ചിത സമ യ ത്തി നകം 

വില , ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്, മറ്റ് നിലവിലുള്ള സമർപ്പിക്കേണ്ടതാണ്. 
നികുതികൾ എന്നിവ ചേർന്നുള്ള നിരക്ക്തുകയായിരിക്കണം 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 

പട്ടിക I 
8. ദർഘാസ് സമർപ്പിക്കുമ്പോൾ സാമ്പിളായി രണ്ട് പോളിത്തീൻ 

പോളിത്തീൻ കവറുകൾ 
കവർകൂടിഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

പോളിത്തീൻ കവറിന്റെ വിശദാംശങ്ങൾ - 12 സെ .മീറ്റർ X 18 
9. അംഗീകരിക്കപ്പെടുന്ന ദർഘാ സു കാ രൻ നിരതദവ്യ 

- സെ . മീറ്റർ 180 ഗേജ് സൈസ് താഴ് ഭാ ഗത്തു നിന്നും 
തുകയ്ക്കുപുറമെ അടങ്കൽ തുകയുടെ (2 .5 %) തുക കൂടി 

2 സെ . മീറ്റർ ഉയ ര ത്തി ലായി രണ്ട് പഞ്ച് ദ്വാര മു ള്ളത് 
സെക രിറ്റി വച്ച് ദർഘാസ് അംഗീകരിക്കു ന്ന തായി ( നാല് ദ്വാരം) 
അറി യി ക്കുന്ന തീയതി മുതൽ 7 ദിവ സ ത്തി നകം 

ആവശ്യമുള്ള അളവ് ഏകദേശം 1600 കി. ഗ്രാം . 
കരാറിലേർപ്പെടേണ്ടതാണ്. 

ഏകദേശ അടങ്കൽ തുക - 2,16,000. 
കരാർപ്രകാരമുള്ളസപ്ലെ നിശ്ചിത ദിവസത്തിനകം തൃപ്തി 
കരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി വിടുതൽ നിരതദ്രവ്യം ? 5,400. 
ചെയ്യു ന്ന തിന് ആവ ശ്യ മായ ടാക് സ് ക് ളിയ റൻ സ് 

ടെണ്ടർ ഫോറത്തിന്റെ വില 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സക രിറ്റി മടക്കി 
വാങ്ങേണ്ടതാണ്. 

ഒറിജിനൽ ? 400 + വാറ്റ്. 


10. 


പട്ടിക IV 


പട്ടിക II 
വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നല്ല 

ഗുണമേന്മയുള്ള വിത്തുകൾ 


കമ 
നമ്പർ 


വിത്തിന്റെ ഇനം 


ആവശ്യമുള്ള 
അളവ് ( കി. ഗ്രാം ) 


മഹാഗണി 


625 


കുമ്പിൾ 
അമ്പഴം 
നെല്ലി 
കണിക്കൊന്ന 


പേര 


ചാണകം (ഉണങ്ങിയത്) 
ആവശ്യമുള്ള അളവ് ഏകദേശം 2000 കി. ഗ്രാം . 
ഏകദേശ അടങ്കൽ തുക ? 1,00, 000. 
നിരതദ്രവ്യം - 2,500. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ X 400 + വാറ്റ്. 
പട്ടിക I, II , III, IV എന്നിവ പ്രകാരം രേഖപ്പെടുത്തി 
യിട്ടുള്ള അളവുകളിൽ വ്യത്യാസം ഉണ്ടാകാവുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ 18 - 11- 2013 - ന് 1 മണിവരെ സിവിൽ 
സ്റ്റേഷനിലുള്ള മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 

- പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം 3 മണി 
വരെ സ്വീകരിക്കുന്നതും, 3. 30 മണിക്ക് സ്ഥലത്ത് ഹാജരുള്ള 
ദർഘാസുകാരുടെകൂടി സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധി 
ക്കുന്നതുമാണ്. 

- (പസ്തുത ദിവസം പൊതു ഒഴിവ് ദിവ സ മാ യി 
പ്രഖ്യാപിക്കുന്നപക്ഷം, അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ് ഫാറ ങ്ങൾ യഥാ കമം 
ലഭ്യമാക്കുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്ന 
തു മാണ്. ഏതെ ങ്കിലും കാര ണ വ ശാൽ ഈ ദർഘാസ് 
18 - 11 - 2013 -ാം തീയതി നടന്നില്ലെങ്കിൽ 23 - 11 - 2013 , 29 - 11 - 2013 
എന്നീ തീയതികളിൽ മുകളിൽ പറഞ്ഞ സ്ഥലത്തും സമയത്തും 
അതേ വ്യവസ്ഥകളോടെ ആയത് നടത്തുന്നതായിരിക്കും. 


ചമത 


ആര്യവേപ്പ് 
ഉങ്ങ് 
സീതപ്പഴം 
തേക്ക് 


ചന്ദനം 


മണിമരുത് 


അശോകം 
പൂവരശ് 
മാവ് 


മന്ദാരം 


വ്യവസ്ഥകൾ 


വേങ്ങ 


മുരിങ്ങ 
ആത്ത 
പതിമുഖം 
നീർമാതളം 


പ്ലാവ് 


സ്പാത്തോഡിയം 


ഞാവൽ 


അരിനെല്ലി 


ഏകദേശ അടങ്കൽ തുക ? 4,00,000. 
നിരതദ്രവ്യം ? 10,000. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
ഒറിജിനൽ X 400 + വാറ്റ്. 

പട്ടിക III 


1. പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പി 
ക്കുന്നതിന് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ എന്നിവ 
കരാർ പ്രകാരം മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി 
റെയിഞ്ചാഫീസറെ ഏൽപ്പിച്ച് ദർഘാസുകാരൻ രസീത് 
വാങ്ങേണ്ടതാണ്. 
- കരാറിൽ ഏർപ്പെടു ന്ന തീയതി മുതൽ ആവ ശ്യാ 
നു സരണം സപ്ലെ ചെയ്യേ ണ്ട തും , വിത്തു കൾ 
30 - 12 - 2 013 - നകവും പോളി ത്തീൻ കവ റു കൾ, 
ആറ്റുമണൽ, ചാണകം എന്നിവ 15 - 1- 2014- നകവും സപ്പെ 

പൂർത്തീകരിക്കേണ്ടതുമാണ്. 
3. മ ൽ പ റ ഞ്ഞ ദിവ സ ങ്ങ ൾക്കു ള്ളിൽ സ പ്ല 
പൂർത്തിയാക്കാൻ സാധിക്കാത്തപക്ഷം ടി ദർഘാസ് 
റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാന്റെ നഷ്ടോത്തര 
വാ ദി ത്വ ത്തിൽ വീണ്ടും പോളി ത്തീൻ കവ റു കൾ, 
വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേന്മ 
യുള്ള വിത്തുകൾ, ആറ്റു മണൽ, ചാണകം എന്നിവ 

വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
4. നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മലപ്പുറം 

സിവിൽ സ്റ്റേഷൻ ബാഞ്ചിൽ മാറാ വുന്ന ഡിമാന്റ് 
ഡാറ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ്ലഡ്ജ് ചെയ്ത് ദർഘാസിനൊപ്പം ഹാജരാക്കേണ്ട 
താണ്. 
- എസ്.എസ്. ഐ . യൂണിറ്റുകൾ നിരതദ്രവ്യം നൽകേണ്ടതില്ല. 
അത്തരം സ്ഥാപ ന ങ്ങ ൾ അതാത് ജില്ലാ വ്യവസായ 
കേന്ദ്രം മാനേ ജരുടെ ഇതു സംബന്ധിച്ച് യോഗ്യതാ 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 


ആറ്റുമണൽ 


ആവശ്യമുള്ള അളവ്- ഏകദേശം 40 ക്യൂ . മീറ്റർ. 


ഏകദേശ അടങ്കൽ തുക - 60,000. 
നിരതദ്രവ്യം ? 1,500. 


ടെണ്ടർ ഫോറത്തിന്റെ വില 
ഒറിജിനൽ ? 400 + വാറ്റ്. 


(3 ) 


6. പട്ടി ക ക ളിൽ രേഖ പ്പെ ടു ത്തി യിട്ടുള്ള ക്വാണ്ടിറ്റി 

പോളിത്തീൻ ബാഗുകൾ സപ്ലേ ചെയ്യു ന്ന തിനുള്ള 
ഏകദേശം മാത്രമാണ്. 

ദർഘാസ്എന്ന്എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
7. പോളിത്തീൻ കവറുകൾക്കും വിത്തിനങ്ങൾക്കും കിലോഗ്രാം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കണ്ണാ ത്തും ചാൽ, 

അടിസ്ഥാനമാക്കിയുള്ള വില , ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്, - പി . ഒ . താണ്, കണ്ണൂർ- 670 002 എന്ന മേൽവിലാസത്തിൽ 
മറ്റ് നില വിലുള്ള നികുതികൾ എന്നിവ ചേർന്നുള്ള നിശ്ചിത സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 
നിരക്ക് തുകയും ആറ്റുമണൽ, ചാണകം സംബന്ധിച്ച് 
ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ്ഉൾപ്പെടെയുള്ള നിരക്ക് 

പോളിത്തീൻ ബാഗിന്റെ വിശദാംശങ്ങൾ 
തുകയും ആയിരിക്കണം ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. (1) 12 X 18 സെന്റീമീറ്റർ, 180 ഗേജ് 1400 കി . ഗ്രാം (ഉദ്ദേശം) 
8. പോളിത്തീൻ കവറിനെ സംബന്ധിച്ചുള്ള ദർഘാസിനൊപ്പം 

( ഒരു കി. ഗ്രാം ഉദ്ദേശം 500 എണ്ണം) 
സാമ്പിളായിരണ്ട്നിശ്ചിത അളവിലുള്ളരണ്ട് പോളിത്തീൻ 

( സു താ ര്യ മാ യതും ഒരി അഞ്ചിന് മുകളിൽ തുല്യ 
കവറുകൾകൂടി വച്ചിരിക്കണം. 

അകലത്തിൽ 4 നീർവാർച്ച തുളകളോടുകൂടിയത്) 
9. അംഗീക രിക്ക പ്പെടുന്ന ദർഘാസുകാരൻ നിര തദവ്യ 

-- (2) 12 X 24 സെന്റീമീറ്റർ, 200 ഗേജ് 50 കി. ഗ്രാം (ഉദ്ദേശം) 
തുക കൾ ക്ക് പുറമെ അടങ്കൽ തുകയുടെ ( 2 . 5 % ) 

- ( ഒരു കി . ഗ്രാം ഉദ്ദേശം 350 എണ്ണം) 
രണ്ടരശതമാനം തുകകൂടി സെക്യൂരിറ്റി വച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ 

( സു താ ര്യ മാ യതും ഒരി അഞ്ചിന് മുക ളിൽ തുല്യ 
(7) ഏഴ് ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 

അകലത്തിൽ 4 നീർവാർച്ച തുളകളോടുകൂടിയത്) 
10. മുള യ്ക്കുന്ന വിത്തു കളുടെ ഗുണ നില വാ ര ത്തിന്റെ 

20 X 30 സെന്റീമീറ്റർ, 300 ഗേജ് 100 കി. ഗ്രാം (ഉദ്ദേശം) 
അ ടി സ്ഥാ ന ത്തി ൽ മാ ത മ അ വ സാ ന തു ക 

( ഒരു കി. ഗ്രാം ഉദ്ദേശം 95 എണ്ണം) 
നൽകുകയുള്ളൂ. 

( സു താ ര്യ മാ യതും ഒരി അഞ്ചിന് മുക ളിൽ തുല്യ 
11 . കരാർ പ്രകാരമുള്ളസപ്ലെ നിശ്ചിത ദിവസത്തിനകം 

അകലത്തിൽ 4 നീർവാർച്ച തുളകളോടുകൂടിയത്) 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക്സ് ക്ളീയറൻസ് അടങ്കൽ തുക * 2,25,000. 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി മടക്കി 

നിരതദ്രവ്യം X 2,250 . 
വാങ്ങേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില : 
12 . സ്റ്റോർ പർച്ചേ ഴ് സ് സംബ ന്ധിച്ച് കേരള സർക്കാർ 
പുറ പ്പെ ടു വി ച്ചിട്ടുള്ള വ്യവ സ്ഥ കൾ പാലി ക്കു വാൻ 

ഒറിജിനൽ X 400 + 5 % വാറ്റ്. 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 

ടെണ്ടർ തീയതി 18 - 11- 2013. 
13 . കേരള ഫോറസ്റ്റ് കോഡിലും കേരള സ്റ്റോർ പർച്ചേഴ്സ് 

ദർഘാസ് ഫോറങ്ങൾ ടെണ്ടർ തീയതിയിൽ ഉച്ചയ്ക്ക് ഒരു 
- മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ ദർഘാസിനും 
ബാധകമാണ്. 

മണിവരെ കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവി ഷൻ, 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽനിന്നും 
14 . യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതിനുള്ള 

ലഭിക്കുന്നതാണ്. 
പൂർണ്ണ അധികാരം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
( സോഷ്യൽ ഫോറസ്ട്രി), മലപ്പുറത്തിൽ നിക്ഷിപ്തമാണ്. പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 

2.30 മണിവരെ സ്വീകരിക്കുന്നതും പകൽ 3 മണിക്ക് സ്ഥലത്ത് 
കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവൃത്തിദിവ സ ങ്ങ ളിൽ 
മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലോ, 

ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
0483 - 2734803 എന്ന ഫോൺ നമ്പറിലോ അ ന്വേ ഷി 

പരിശോധിക്കുന്നതുമാണ്. 
ക്കാവുന്നതാണ്. 

ദർഘാസ് തീയതി പൊതു ഒഴിവ് ദിവ സ മാ യി 

പ്രഖ്യാപിക്കുന്ന പക്ഷം, അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
( ഒപ്പ്) 

സമയത്തും, സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ യഥാക്രമം ലഭ്യ 
സോഷ്യൽ ഫോറസ്ട്രി 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

മാകുന്നതും സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
ഡിവിഷൻ ഓഫീസ്, മലപ്പുറം, കൺസർവേറ്റർ . 
മലപ്പുറം സിവിൽ സ്റ്റേഷൻ. 

വ്യവസ്ഥകൾ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 

1. കരാറിൽ ഏർപ്പെടുന്ന തീയതിമുതൽ 15 ദിവസത്തിനകം 
ദർഘാസ് പരസ്യം 

പോളിത്തീൻ ബാഗുകൾ സപ്ലെചെയ്യേണ്ടതാണ്. 
- (1) 

2. മേൽപ്പറഞ്ഞ കാല യ ള വിനുള്ളിൽ നിശ്ചിത അള വിൽ 
നമ്പർ എ - 2662 / 2013. 

2013 ഒക്ടോബർ 8. സയെപൂർത്തി യാ ക്കുവാൻ സാധിക്കാത്ത പക്ഷം ടി 
താഴെ ചേർത്തിട്ടുള്ള പ്രകാരം വിശ ദ മാ ക്കി യിട്ടുള്ള 

ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും, ടിയാന്റെ 
രീതിയിൽ തെകൾ ഉണ്ടാക്കു ന്ന തിനുള്ള പോളിത്തീൻ 

നഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ വീണ്ടും പോളി ത്തീൻ 
ബാഗുകൾ സപ്ലൈ ചെയ്യുന്നതിന് ദർഘാസുകൾ അംഗീകൃത 

ബാഗുകൾ വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്ന 
ഉൽപ്പാ ദ ക രിൽനിന്നും/ വിത ര ണ ക്കാ രിൽനിന്നും മുദ്രവച്ച 

തുമാണ്. 
കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 


3. നിരതദ്രവ്യം രൊക്കം പണമായി കെട്ടിവെയ്ക്കേണ്ടതാണ്. 

ബാദ്ധ്യസ്ഥനുമായിരിക്കും. യഥാസമയം വിതരണം ചെയ്യു 
4. മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എണ്ണങ്ങൾ ഉദ്ദേശം മാത്ര 

ന്ന തിൽ വീഴ്ച വരു ത്തുന്ന പക്ഷം കേരള സ്റ്റോർ 
മാണ്. രണ്ടു തരം പോളിത്തീൻ ബാഗുകൾ വിതരണം 

പർച്ചേസ്മാനുവലിൽ അനുശാസിക്കും വിധത്തിലുള്ള പിഴ 
ചെയ്യു ന്ന തിന് ആവ ശ്യ മായ ഒരു കിലോ ഗ്രാമിന്റെ 

ഈടാക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ നിലവിലുളള 
വിലയാണ് പ്രത്യേകം പ്രത്യേകം ദർഘാസിൽ രേഖപ്പെടു 

ടെണ്ടർ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ടെണ്ടറിനും 
ത്തേണ്ടത്. 

ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിച്ച 
മേൽ 

വിലാ സ ത്തി ലോ , 
5. പോളിത്തീൻ, തലശ്ശേരി, കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി 

0497- 2705105 എന്ന ഫോൺനമ്പറിലോഅന്വേഷിക്കാവുന്നതാണ്. 
റെയിഞ്ചുകളിൽ വിതരണം ചെയ്ത്രസീത്വാങ്ങേണ്ടതാണ്. 

-- സപ്ത ആവശ്യ ഉദ്ദേശ നിരത 
6. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിര ത ദ വ്യ 

ക്രമം ചെയ്യേണ്ട സാധന വില ദ്രവ്യം 
തുകയ്ക്ക് പുറമെ അടങ്കൽ തുകയുടെ അഞ്ച് ശതമാനം (5 %) 

നമ്പർ സാധനങ്ങൾ ത്തിന്റെ 8 ലക്ഷം 

1 1 % 
തുകകൂടി സെക്യൂരിറ്റി വെച്ച് ദർഘാസ് അംഗീകരിക്കുന്നതി 

അളവ് 
നായി അറിയിക്കുന്ന തീയതി മുതൽ ഏഴു ദിവ സ 
ത്തിനകം കരാറിൽ ഒപ്പിടേണ്ടതാണ്. 

മണ്ണ് 

450 ക്യു . മീ . 1. 50 1,500 
7. ഡോപ്പ് ടെസ്റ്റ് അടക്കമുള്ള പോളിത്തീൻ ബാഗുകളുടെ - 2 പുഴമണൽ 110 ക്യൂ . മീ . 1.65 1, 000 
ഗുണ നി ല വാ ര ത്തിന്റെ അടിസ്ഥാ ന ത്തിൽ മാത്രമേ 

ചാണകം 1.10 ക്യു . മീ . 1. 10 500 
നൽകുകയുള്ളൂ. 
8. കേരള ഫിനാൻസ് കോഡിലും, കേരള സ്റ്റോർ പർച്ചേസ് വിത ര ണം ചെ യ്യേണ്ട സ്ഥലം- കണ്ണൂർ, തല ശ്ശേ രി 

മാനുവലിലും മറ്റ് സർക്കാർ നിർദ്ദേശങ്ങളിലും പറയുന്ന സോഷ്യൽ ഫോറസ്ട്രി റെയിഞ്ചുകളിലെ നഴ്സറികളിൽ. 
വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 

വിതരണം ചെയ്യേണ്ട കാലയളവ് - കരാർ തീയതി മുതൽ 
9. ഏതെങ്കിലും കാരണവശാൽ 18 - 11 - 2013 - ന് നിശ്ചിത - 15 ദിവസം. 
തീയതിക്കകം ദർഘാസ് നടക്കാതെ വന്നാൽ 22 -11-2013 -ാം 

മേൽ പറഞ്ഞ ടെണ്ടറിൽ കാണിച്ച സാധനത്തിൻറ 
തീയതി പുനർദർഘാസ് നടത്തുന്നതാണ്. 

അളവ് ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ 
കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 18 - 11-2013 - ന് ടെണ്ടർ നടക്കാതെ വന്നാൽ 22 - 11 - 2013 - ന് അതേ 
കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ സമയത്തും സ്ഥലത്തും നടത്തുന്നതായിരിക്കും. അവിചാരിത 
0497 - 2705105 എന്ന ഫോൺ നമ്പറിൽ അന്വേഷിക്കേണ്ടതാണ്. കാരണങ്ങളാൽ ടെണ്ടർ തീയതി ഒഴിവ് ദിനമായി വന്നാൽ 

അതിന്റെ പിറ്റേ ദിവസം അതേ സമയത്തും സ്ഥലത്തും 
- (2) 

ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


1 , 10 


1 . 10 


വ്യവസ്ഥകൾ 


- 1. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 
- മണ്ണ്, പുഴമണൽ, ചാണകം എന്നിവ സപ്ലെചെയ്യേണ്ട 
താണ്. 


2. മേൽ പറഞ്ഞ കാലയളവിനുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും, ടിയാൻ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും മണ്ണ്, പുഴമണൽ, 
ചാണകം എന്നിവ വാങ്ങുന്നതിനുളള നടപടി സ്വീകരിക്കു 
ന്നതുമാണ്. 


നമ്പർ എ - 2663 / 2013 . 

- 2013 ഒക്ടോബർ 8. 
കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുളള 
കണ്ണൂർ തലശ്ശേരി സോഷ്യൽ ഫോറസ്ട്രി റെയിഞ്ചുകളിൽ 
2013 - 14 - ലെ ഫോറസ്റ്റ് നഴ്സറികൾക്ക് ആവശ്യമായ മണ്ണ്, 
പുഴ മ ണൽ, ചാണകം എന്നിവ താഴെ വിവരിക്കുന്ന 
സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി മത്സരാടിസ്ഥാനത്തി 
ലുള്ള വെവ്വേറെ ടെണ്ടർ മുദ്ര വെച്ച കവറിൽ ഉൽപാദകരിൽ 
നിന്നോ, അംഗീകൃത ഡീലർ മാ രിൽ നിന്നോ ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടർ ഫോറം ? 400 + 5 % വാറ്റ് അടച്ച് 
പ്രവൃത്തി ദിവസങ്ങളിൽ കണ്ണോത്തുംചാലിൽ പ്രവർത്തിക്കുന്ന 
കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്ന താ ണ് . ടെണ്ടർ ഫോറം 18 - 11 - 2013 -ാം തീയതി 
ഉച്ച കഴിഞ്ഞ് 1 മണി വരെ വിതരണം ചെയ്യുന്നതും അന്നേ 
ദിവസം വൈകുന്നേരം 2.30 മണി വരെ സ്വീകരിക്കുന്നതും, 
പിന്നീട് 3 മണിക്ക് അപ്പോൾ ഹാജരുളള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. താഴെ കാണിച്ച 
തുകയ്ക്കുളള നിരതദ്രവ്യം വെവ്വേറെ ടെണ്ടർ ഫോറത്തിൻറ 
കൂടെ ക്യാഷ് ആയി നൽകേണ്ടതാണ്. മണ്ണ്, പുഴമണൽ, 
ചാണകം എന്നിവയ്ക്ക് ഒരു ക്യുബിക് മീറ്ററിന്റെ വിലയാണ് 
രേഖപ്പെടുത്തേണ്ടത്. മുദ്ര വെക്കാത്തതും, വൈകി ലഭിക്കുന്ന 
തുമായ ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കു 
ന്നതല്ല. ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ വ്യക്തി 
ഓരോന്നിനും ? 100 - ന്റെ മുദ്രപത്രത്തിൽ അറിയിപ്പ് കിട്ടി 
7 ദിവസത്തിനകം 5 % തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ച് 
ഉടമ്പടി വെക്കേണ്ടതും സപ്ലേഓർഡർ ലഭിക്കുന്നതനുസരിച്ച് 
കാലാവധിക്കുളളിൽ നിർദ്ദേശിച്ച സ്ഥലത്ത് വിതരണം ചെയ്യാൻ 


- 3. നിരതദ്രവ്യം രൊക്കം പണമായി കെട്ടി വെയ്ക്കേണ്ടതാണ്. 
4. മുകളിൽ രേഖ പ്പെ ടു ത്തി യിട്ടു ഉള്ള അളവ് ഉദ്ദേശം 
മാത്രമാണ്. 


5. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിര തദ വ്യ 
തുകയ്ക്ക് പുറമെ അടങ്കൽ തുകയുടെ അഞ്ച് ശതമാനം 
(5 %) തുക കൂടി സെക്യൂരിറ്റി വെച്ച് ദർഘാസ് അംഗീക 
രിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ ഏഴു 
ദിവസത്തിനകം കരാറിൽ ഒപ്പിടേണ്ടതാണ്. 
6. കേരള ഫിനാൻസ് കോഡിലും, കേരള സ്റ്റോർ പർച്ചേസ് 
മാനുവലിലും മറ്റ് സർക്കാർ നിർദ്ദേശങ്ങളിലും പറയുന്ന 
വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 
7. ഏതെങ്കിലും കാരണവശാൽ 18 - 11 - 2013 - ന് നിശ്ചിത 

തീയതിക്കകം ദർഘാസ് നട ക്കാതെ വന്നാൽ 
22- 11- 2013 - ന് പുനർ ദർഘാസ് നടത്തുന്നതാണ്. 


കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കണ്ണൂർ 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ 0497 - 2705105 
എന്ന ഫോൺ നമ്പറിൽ അന്വേഷിക്കേണ്ടതാണ്. 


ആവശ്യസാധനത്തിന്റെ അളവ് 3000 കി. ഗ്രാം . 
ഉദ്ദേശവില ? 3 ലക്ഷം. 
നിരതദ്രവ്യം ? 3,000 . 

വിത ര ണം ചെ യ്യേണ്ട സ്ഥലം- കണ്ണൂർ/ തല ശ്ശേ രി 
സോഷ്യൽ ഫോറസ്ട്രി റെയിഞ്ചുകളിൽ. 

വിതരണം ചെയ്യേണ്ട കാലയളവ് - കരാർ തീയതി മുതൽ 
15 ദിവസം. 


- (3 ) 


നമ്പർ എ - 2664 / 2013. 


2013 ആഗസ്റ്റ് 8. 


മേൽ പറഞ്ഞ ടെണ്ടറിൽ കാണിച്ച സാധനത്തിൻറ 
അളവ് ഉദ്ദേശം മാത്രമാണ്. ഏതെങ്കിലും കാരണവശാൽ 
18 - 11- 2013 - ന് ടെണ്ടർ നടക്കാതെ വന്നാൽ 22 - 11- 2013 - ന് അതേ 
സമയത്തും സ്ഥലത്തും നടത്തുന്നതായിരിക്കും. അവിചാരിത 
കാരണങ്ങളാൽ ടെണ്ടർ തീയതി ഒഴിവ് ദിനമായി വന്നാൽ 
അതിന്റെ പിറ്റേ ദിവസം അതേ സമയത്തും സ്ഥലത്തും 
ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


വ്യവസ്ഥകൾ 


- കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുളള 
കണ്ണൂർ തലശ്ശേരി സോഷ്യൽ ഫോറസ്ട്രി റെയിഞ്ചുകളിൽ 
2013 - 14 - ലെ ഫോറസ്റ്റ് നഴ്സറികൾക്ക് ആവശ്യമായ വിത്തുകൾ 
താഴെ വിവരിക്കുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി 
മത്സരാടിസ്ഥാനത്തിലുള്ള വെവ്വേറെ ടെണ്ടർ മുദ്രവെച്ച കവറിൽ 
ഉൽപാദകരിൽ നിന്നോ, അംഗീകൃത ഡീലർമാരിൽ നിന്നോ 
ക്ഷണിച്ചുകൊളളു ന്നു . ടെണ്ടർ ഫോറം ? 400 + 5 % വാറ്റ് 
അടച്ച് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ കണ്ണാ ത്തും ചാ ലിൽ 
പ്രവർത്തിക്കുന്ന കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറം 18- 11- 2013 
തീയതി 1 മണിവരെ വിതരണം ചെയ്യുന്നതും അന്നേ ദിവസം 
വൈകുന്നേരം 2 .30 മണിവരെ സ്വീകരിക്കുന്നതും പിന്നീട് 
3 മണിക്ക് അപ്പോൾ ഹാജരുളള ദർഘാസുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതുമായിരിക്കും. താഴെ കാണിച്ച തുകയ്ക്കുള്ള 
നിരതദ്രവ്യം വെവ്വേറെ ടെണ്ടർ ഫോറത്തിന്റെ കൂടെ ക്യാഷ് 
ആയി നൽകേണ്ടതാണ്. വിത്തിന് എല്ലാ നികുതികളും 
ഉൾപ്പടെയുള്ള ഒരു കി . ഗ്രാമിന്റെ നിരക്കാണ് രേഖപ്പെടു 
ത്തേണ്ടത്. മുദ്രവെക്കാത്തതും വൈകിലഭിക്കുന്നതുമായ ടെണ്ടറു 
കൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . ടെണ്ടർ 
ഫോറത്തിനോടോപ്പം തന്നെ ടെണ്ടറിൽ കാണിച്ചിട്ടുള്ള ഗുണനി 
ലവാരത്തിലുള്ള വിത്തുകൾ ( 3 സാമ്പിൾ) സൗജന്യമായി നൽകേ 
ണ്ട തും അ വ യുടെ മു ള ശത മാ നം സംബ ന്ധിച്ച് 
വിവരങ്ങൾ ഹാജരാക്കേണ്ടതുമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖ പ്പെ ടു ത്തിയ വ്യക്തി ഓരോ ന്നിനും ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 5 % തുക 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ച് ഉടമ്പടി വെക്കേണ്ടതും 
സപ്പെ ഓർഡർ ലഭിക്കുന്നതനുസരിച്ച് കാലാവധിക്കുളളിൽ 
നിർദ്ദേശിച്ച സ്ഥലത്ത് വിതരണം ചെയ്യാൻ ബാദ്ധ്യസ്ഥനു 
മായിരിക്കും. ഗുണ നിലവാരം ബോദ്ധ്യപ്പെട്ടതിന് ശേഷമേ 
അവ സാന ബിൽ പ്രകാ രമുള്ള തുക നൽ കു ക യു ള്ളു . 
യഥാസമയം വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നപക്ഷം 
കേരള സ്റ്റോർ പർച്ചേസ്മാന്വലിൽ അ നു ശാ സിക്കും 
വിധത്തിലുളള പിഴ ഈടാക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ 
നിലവിലുള്ള ടെണ്ടർ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ 
ടെണ്ടറിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ 
കാണിച്ച മേൽവിലാസത്തിലോ 0497 - 2705105 എന്ന ഫോൺ 
നമ്പറിലോ അന്വേഷിക്കാവുന്നതാണ്. 


1. കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 

വിത്തുകൾ സപ്ലെചെയ്യേണ്ടതാണ്. 
2 . മേൽ പറഞ്ഞ കാലയളവിനുള്ളിൽ നിശ്ചിത അളവിൽ 
സയെ പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും ടിയാൻ 
ന ഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ വീണ്ടും വിത്തു കൾ 
വാങ്ങുന്നതിനുളള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
3. നിരതദ്രവ്യം രൊക്കം പണമായി കെട്ടി വെയ്ക്കേണ്ടതാണ്. 
4. പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുളള അളവ് ഉദ്ദേശം 
മാത്രമാണ്. ഒരു കിലോഗ്രാമിന്റെ വിലയാണ് പ്രത്യേകം 

പ്രത്യേകം ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
5. വിത്തുകൾ തലശ്ശേരി, കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി 

റെയിഞ്ചുകളിൽ വിതരണം ചെയ്ത് രശീത് വാങ്ങേണ്ടതാണ്. 
- അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്ര വ്യ 
തുകയ്ക്ക് പുറമെ അടങ്കൽ തുകയുടെ അഞ്ച് ശതമാനം 
( 5 % ) തുക കൂടി സെക രിറ്റി വെച്ച് ദർ ഘാ സ് 
അംഗീകരിക്കുന്നതിനായി അറിയിക്കുന്ന തീയതി മുതൽ 
ഏഴു ദിവസത്തിനകം കരാറിൽ ഒപ്പിടേണ്ടതാണ്. 
7 . ടെണ്ടർ ഫോറ ത്തി നോ ടൊപ്പം തന്നെ ടെണ്ടറിൽ 
കാണിച്ചിട്ടുള്ള ഗുണ നിലവാരത്തിലുള്ള വിത്തുകൾ 
(3 സാമ്പിൾ) സൗജന്യമായി നൽകേണ്ടതാണ്. 
8. കേരള ഫിനാൻസ് കോഡിലും കേരള സ്റ്റോർ പർച്ചേസ് 
- മാന്വലിലും മറ്റ് സർക്കാർ നിർദ്ദേശങ്ങളിലും പറയുന്ന 

വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 
9. ഏതെങ്കിലും കാരണവശാൽ 18 - 11 - 2013 - ന് നിശ്ചിത 
തീയ തി ക്കകം ദർഘാസ് നട ക്കാതെ വന്നാൽ 
22 - 11 - 2013 - ന് പുനർ ദർഘാസ് നടത്തുന്നതാണ്. 


| 


ണ 


കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കണ്ണൂർ 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിലെ 0497 - 2705105 
എന്ന ഫോൺ നമ്പറിൽ അന്വേഷിക്കേണ്ടതാണ്. 


സപ്ലെചെയ്യേണ്ട സാധനങ്ങൾ വിത്തുകൾ- രക്തചന്ദനം, 
നെല്ലി, കുമിഴ്, താന്നി, വെന്തേക്ക്, കുന്നിവാക , നീർമരുത്, 
വേങ്ങ , മുരിങ്ങ , കണിക്കൊന്ന, കൂവളം, പതിമുഖം, ആര്യവേപ്പ്, 
മഹാഗണി, ഞാവൽ, തേക്ക്, ഉങ്ങ്, പൊൻചെമ്പകം, വേപ്പ്, 
നീർമാതളം, ആഞ്ഞിലി, നരിവേങ്ങ , മണിമരുത്, നാട്ടുമാവ്, 
കൊടംപുളി, ചന്ദനം, അശോകം, പൂവരശ്ശ്, പ്ലാവ്, കരിമരുത്, 
ലക്ഷ്മിതരു , കാഷ്വറീന , കണ്ടൽ വിത്തുകൾ. 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസ്, 
സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കണ്ണൂർ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടികൺസർവേറ്റർ 

ഓഫ് ഫോറസ്റ്റ്സ്. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


